Kerala Gazette No . 44 dated 5th November 2019 . 
PART I 


21 
- 
ന് 


GOVERNME 


കേരള 


AL 


S 


ാൽ 
OF KERALA 


കേരള സർക്കാർ 
സംഗ്രഹം 


കേരള കള്ള്വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് - 

ഡവർ തസ്തിക പുനർനാമകരണം ചെയ്യുന്നതിനും 
യോഗ്യത പരിഷ്കരിക്കുന്നതിനും നിയമന ചട്ടങ്ങളിൽ 
- ഭേദഗതി വരുത്തുന്നതിന് അനുമതി നൽകി 

ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


തൊഴിലും നൈപുണ്യവും ( ബി ) വകുപ്പ് 
സ .ഉ .( സാധാ) നമ്പർ 877 / 2018/ തൊഴിൽ. 

തീയതി, തിരുവനന്തപുരം, 2019 ജൂലൈ 20. 


പരാമർശം: - കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചീഫ് 

വെൽ ഫ യർ ഫണ്ട് ഇൻ സ് പ ക് ടറുടെ 13 - 10 - 2017 - ലെ 
എസ്റ്റാ. എ .1/ 11404/ 2016 - 17 നമ്പർ കത്ത് . 


ഉത്തരവ് 


കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ഡവർ 
തസ്തിക പുനർനാമകരണം ചെയ്യുന്നതിനും പ്രസ്തുത തസ്തികയുടെ 
യോഗ്യത പരിഷ്കരിക്കുന്നതിനും കേരള കള്ള് വ്യവസായ തൊഴിലാളി 


G. 45/ 2017/DTP. 


- 11 


ക്ഷേമനിധി ബോർഡ് സ്റ്റാഫ് ( നിയമനവും സേവനവ്യവസ്ഥകളും) റെഗുലേഷ 
നു ക ളിൽ ഈ ഉത്ത ര വി നോ ടൊപ്പം ചേർത്തി രി ക്കുന്ന അ നു ബന്ധം 
പ്രകാരമുള്ള ഭേഗഗതി വരുത്തുന്നതിന് അനുമതി നൽകി ഉത്തരവാകുന്നു . 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 
- ഡോ . ആഷ തോമസ് ഐ . എ .എസ്., 

അഡീഷണൽ ചീഫ് സെക്രട്ടറി. 


ലേബർ കമ്മീഷണർ, തിരുവനന്തപുരം. 


ചീഫ് വെൽഫ യ ർ ഫ ണ്ട് ഇൻ സ് പ ക് ടർ, കേരള കള്ള് 
വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്,ഉള്ളൂർ, തിരുവനന്തപുരം. 


സെകട്ടറി, കേരള പബ്ളിക് സർവ്വീസ് കമ്മീഷൻ ( ആമുഖ കത്ത് 
സഹിതം) . 


പിൻ സിപ്പൽ അക്കൗണ്ടന്റ് ജനറൽ ( എ & ഇ / ആഡിറ്റ്) , കേര ള , 
തിരുവനന്തപുരം. 


വ ബ് ആന്റ് ന മീഡിയ വിഭാഗം, വിവര പാ തു ജ ന 
സമ്പർക്ക വകുപ്പ്. 
കരുതൽ ഫയൽ/ഓഫീസ് പകർപ്പ്. 


അനുബന്ധം 


കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ........... .. 2019 


- തീയതി, തിരുവനന്തപുരം, 2019 ,............. 

1194, .. ... .. .. .. .. . 


19 69 - ലെ കേരള കള്ള് വ്യവ സാ യ തൊഴിലാളി ക്ഷേമ നിധി 
ആക്ടിലെ ( 1969 - ലെ 22 ) 7 -ാം വകുപ്പ് ( 3 ) -ാം ഉപ വകുപ്പ് പ്രകാരം 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, 1999 ഏപ്രിൽ 13 -ാം തീയതിയിലെ 
സ . ഉ . ( എം . എ സ് .) 49 / 99 / തൊഴിൽ നമ്പർ ഉത്തരവു പ്രകാരം, കേരള 
സർക്കാർ അംഗീ ക രിച്ച്, 1999 ജൂലൈ 5 -ാം തീയതിയില 
എസ്റ്റാ. എ1/ എസ്. ആർ. / 91 -ാം നമ്പർ വിജ്ഞാപന പ്രകാരം പുറപ്പെടുവിച്ചതും 
2003 ജൂലൈ 3 -ാം തീയതിയിലെ 1169 -ാം കേരള അസാധാരണ ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച തു മായ , 1999 - ലെ കേരള കള്ള് വ്യവസായ തൊഴിലാളി 
ക്ഷേമ നിധി ബോർഡ് സ്റ്റാഫ് ( നി യ മ നവും സേവന വ്യവ സ്ഥ ക ളും ) 
റഗു ലേ ഷ ന കൾ താഴെ പറയും പ്രകാരം ഭേദ ഗതി ചെയ്യു ന്നു , 
അതായത്: 


റെഗുലേഷനുകൾ 
- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - ( 1) ഈ റഗുലേഷനുകൾക്ക് 2019 - ലെ 
കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമ നിധി ബോർഡ് സ്റ്റാഫ് 
( നിയമനവും സേവന വ്യവസ്ഥകളും) ഭേദ ഗതി റഗുലേഷനുകൾ എന്ന് 
പേർ പറയാം. 

( 2 ) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 
- 2. റഗുലേഷനുകളിലെ ഭേദഗതി. - 1999 - ലെ കേരള കള്ള് വ്യവസായ 
തൊഴി ലാളി ക്ഷേമ നിധി ബോർഡ് സ്റ്റാഫ് ( നി യ മ ന വും സേവന 
വ്യവസ്ഥകളും) റഗുലേഷനുകളിൽ, 

1. 4 -ാം റെഗുലേഷനിലെ “ സി വിഭാഗം എന്ന ശീർഷകത്തിൻ 
കീഴിൽ, കാറ്റഗറി 1 - ന് നേരെയുള്ള “ ഡവർ ” എന്ന വാക്കിന് 
പകരം “ ഡവർ- കം -ഓഫീസ് അറ്റൻഡന്റ് ( ലൈറ്റ് മോട്ടോർ 
വാഹനം) ” എന്ന വാക്കുകളും ചിഹ്നങ്ങളും ബ്രാക്കറ്റുകളും 
ചേർക്കേണ്ടതാണ്; 


13 


2. 6 -ാം റെഗുലേഷനു കീഴിലുള്ള പട്ടികയിലെ, “ വിഭാഗം സി 
- എന്ന ശീർഷകത്തിൻ കീഴിൽ, 
( എ ) ക്രമനമ്പർ 1- ന് നേരെയുള്ള (2 ) -ാം കോളത്തിലെ ഡവർ 

എന്ന വാക്കിനു പകരം ഡവർ- കം -ഓഫീസ് അറ്റൻഡന്റ് 
( ലൈറ്റ്) മോട്ടോർ വാഹനം എന്ന വാക്കുകളും ചിഹ്നങ്ങളും 

ബാക്കറ്റുകളും ചേർക്കേണ്ടതാണ്. 
( ബി ) ക മ ന മ്പർ 1 - ന് നേരെ യു ള്ള ( 4 ) –ം കോള ത്തില 

- യോഗ്യതകളിൽ, 
(1) ഇനം നമ്പർ (1 ) - ലെ “മല യാ ള ത്തിലോ കന്ന ട യിലോ 
- തമിഴിലോ എഴു തു വാനും വായിക്കു വാ നു മുള്ള അറിവ് 
എന്ന ഉൾക്കുറിപ്പിനു പകരം “ഏഴാംക്ലാസ് ജയിച്ചിരിക്കണം 
അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം എന്ന 
ഉൾക്കുറിപ്പ് ചേർക്കേണ്ടതാണ്; 
(i ) ഇനം നമ്പർ ( 2 ) - ലെ “അപേക്ഷാ തീയതിയിൽ ഡവിംഗ് 

ലൈസൻസ് പ്രാബല്യത്തിലായിരിക്കണം എന്ന വാക്കുകൾക്ക് 
പകരം “ അ പേക്ഷാ തീയതി മുതലും തുടർന്ന് 
ത ര ഞ്ഞ ടു പ്പിന്റെ ഓരോ ഘട്ട ത്തിലും വൈഡ്വിംഗ് 
ലൈസൻസ് പ്രാബല്യത്തിലായിരിക്കണം എന്ന വാക്കുകൾ 
ചേർക്കേണ്ടതാണ്; 
(iii) ഇനം നമ്പർ ( 3 ) - ൽ “ ഇത് പ്രായോഗിക പരീക്ഷ യിലൂടെ 
- തെളിയിക്കേ ണ്ട താണ് എന്ന വാക്കുകൾക്ക് പകരം “ഇത് 

തെര ഞെഞ്ഞടുപ്പിന്റെ ഭാഗമായി കേരള പബ്ലിക് സർവ്വീസ് 
കമ്മീഷൻ നട ത്തുന്ന ഒരു പ്രായോഗിക പരീക്ഷ യിലൂടെ 

തെളിയിക്കേണ്ടതാണ് എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 
( സി ) ക്രമ നമ്പർ 1- ന് ചുവടെയുള്ളകുറിപ്പ് എന്നതിന് “കുറിപ്പ് 2 

എന്ന കമനമ്പർ നൽകേണ്ടതും പ്രസ്തുത “കുറിപ്പ് 2 ” നു 
മുകളിലായി “കുറിപ്പ് 1 ശാരീരിക ക്ഷമത ( Medical fitness) 
തെളി യി ക്കു ന്ന തി നാ യി അ സി സ്റ്റന്റ് സർ ജ ൻ റാങ്കിൽ 
കുറ യാ ത്ത ഒരു മെഡി ക്ക ൽ ഓ ഫീ സർ നൽ കിയ 
നിർദ്ദിഷ്ട മാതൃ ക യി ലു ള്ള മെഡിക്കൽ സർട്ടി ഫിക്കറ്റ് 
ഹാജ രാ ക്കേ ണ്ട താ ണ് എന്ന വാക്കു കളും അക്ക വും 
ചിഹ്നവും ചേർക്കേണ്ടതാണ്. 


ബോർഡിന്റെ ഉത്തരവിൻ പ്രകാരം 
ചീഫ് വെൽഫെയർ ഫണ്ട്ഇൻസ്പെക്ടർ 

- 14 


വിശദീകരണ കുറിപ്പ് 


( ഇത് വിജ്ഞാപ ന ത്തിന്റെ ഭാഗമാകു ന്ന ത ല്ല . എന്നാൽ അതിന്റെ 
പൊതു ഉദ്ദേശ്യം വെളിപ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്). 


ളാ 


നം 


കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമ നിധി ബോർഡിലെ 
ഡവർ തസ്തിക 2017 മാർച്ച് 20 -ാം തീയതിയിലെ സ . ഉ . ( എം . എസ്.) 
14 / 2017 / പ്ലാനിംഗ് നമ്പർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഡവർ - കം - 
ഓഫീസ് അറ്റൻഡന്റ് ( ലൈറ്റ് മോട്ടോർ വാഹനം) എന്ന് പുനർനാമകരണം 
ചെയ്യുന്നതിനും പ്രസ്തുത തസ്തികയുടെ യോഗ്യത പരിഷ്കരിക്കു ന്ന 
തിനും ആയതിലേക്ക് കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി 
ബോർഡ് സ്റ്റാഫ് ( നിയമനവും സേവനവ്യവസ്ഥകളും) റഗുലേഷനുകളിൽ 
ആ വ ശ്യ മായ ഭേദ ഗതി വരു ത്തു ന്ന തിനും കേരള കള്ള് വ്യവ സാ യ 
തൊഴിലാളി ക്ഷേമ നിധി ബോർഡ് തീരു മാ നിക്കു കയും ആ യ തിന് 
സർക്കാർ അംഗീകാരം നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. 


മേൽപ്പറഞ്ഞ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചു കൊണ്ടുള്ള 
താണ് ഈ വിജ്ഞാപനം. 


